Kerala Gazette No. 34 dated 19th August 2008 
PART 1 


Section iii 


കേരള സർക്കാർ 


നിയമ നിയമ നിർമാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1134 ലെഗ്, സി1, 2007 നിയമം 


rt 1 ഒക്ടോബർ 15 
തിരുവനന്തപുരം, 

- 11 ( 3ിനം 23, 


കേരള സാസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങ 
ളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാ 
ക്കിയ പ്രകാരമുള്ള ബില്ലിന് 2007 ഒക്ടോബർ 13 -ാം തീയതി ഗവർണ്ണറുടെ അനു 
മതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

സി, ശ്രീധരൻ പിള്ള, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


P . 3 3 22 


113, 51 . 


2007 - ലെ 21 -ാം അക് 


2007 - ലെ കേരള വനിതാ കമ്മീഷൻ ( ഭേദഗതി) 

ആക്റ്റ് : 


1991 - ലെ കേരള വനിതാ കമ്മീഷൻആക് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


- ആക്റ്റ് 


പീടിക . – 1991 - ലെ കേരള വനിതാ കമ്മീഷൻ ആക്റ്റ് ( 1995 - ലെ 17 ) ഇതിനു 
ശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമാ 
യിരിക്കുകയാൽ 

ാരി റിപ്പബ്ലിക്കിന്റെ അമ്പത്തിഎട്ടാം സംവത്സരത്തിൽ താഴെപ്പറയും 
പകാരാ നിന്റെ മൂTTEാടുന്നു -- 


- 1. ചുരുക്കപ്പേരും ( പാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2007 - ലെ കേരള 
വനിതാ കമ്മീഷൻ ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

- ( 2 ) ഇന്ന് 2007 ജനുവരി 24 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

- 2. 2 -ാം വകുപ്പിന്റെ 83 ഗതി. - 1991 - ലെ കേരള വനിതാ കമ്മീഷൻ 
ക്റ്റിലെ ( 1995 - ലെ 17 ) ( ഇതിനുശേഷംപ്രധാന ആക്റ്റ്എന്നാണ് പരാമർശി 
ക്കപ്പെടുക ) 2 -ാം വകുപ്പിൽ, (എച്ച്) ഖണ്ഡത്തിനുശേഷംതാഴെപ്പറയുന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ്. അതായത്: 

-- “ എച്ച് എ ) “ സെകട്ടറി എന്നാൽ, 12 -ാം വകുപ്പ് ( 13 -ാം ഉപവകുപ്പ് 
പ്രകാരം നിയമിക്കപ്പെട്ട “കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി” എന്നർത്ഥമാകുന്നു ; ” 

3, 5 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 5 -ാം വകുപ്പിലെ (11- ഉം 
( 21 - ഉം ഉപവകുപ്പുകൾക്ക് പകർന്നു താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ട 
നാണ്, അതായത് - 

-- *(1) . ഈ ആക്റ്റിന്റെ ആവശ്യത്തിലേക്കായി സർക്കാർ ഗസറ്റ് വിജ്ഞാ 
പനം വഴി താഴെപ്പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന “ കേരള വനിതാ കമ്മീഷൻ” 
എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കാറുണ്ടതാണ്, അതായത് - 


( എ . സ്തീകളുടെ കാര്യങ്ങൾക്കായി അർപ്പണ ബോധത്തോടെ 
പ്രവർത്തിക്കുന്നതും സ്തീകളുടെ ( പ്ന 68ങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ 
വേണ്ടെന്ന അറിവും പരിജ്ഞാനവും ഉള്ളതുമായ ഒരു ചെയർപേഴ്സൺ, 

( ബി ) നാലിൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങൾ, അവരിൽ ഒരാൾ 
പട്ടികജാതിയിലോ പട്ടിക ഗോത്രവർഗ്ഗത്തിലോ ഉളള ആളായിരിക്കേണ്ടതാണ്; 

( സി ) കമ്മീഷന്റെ സെക്രട്ടറി. 

- [ 2] ( എ ) യും ( ബി ) യും ഖണ്ഡങ്ങൾ പ്രകാരം സർക്കാർ നിയമിച്ചി 
ട്ടുള്ള അംഗങ്ങൾ വനിതകൾ ആയിരിക്കേണ്ടതാണ്. 


- 4, 6 -ാം വകുപ്പിന്റെ ( ദഗതി. - പ്രധാന ആക്ടിന്റെ 65 -ാം വകുപ്പിൽ, - 

(1) { 13 -ാം ഉപവകുപ്പിൽ, “ഓരോ അമാവും ” എന്ന വാക്കുകൾക്ക് 
ശേഷം “ സെകട്ടറി ഒഴിക" എന്ന വാക്കുകൾ ചേർക്കണ്ടതാണ്, 

- ( ii ) { 21 -ാം ഉപവകുപ്പിൽ പ്രാരംഭ ഭാഗത്ത് “ ഒരു അംഗം " എന്ന വാക്കു 
കൾക്ക് മാba “ കട്ടറി ഒഴികെ എന്ന വാക്കുകളും ചിഹ്നവും ചേർ 
ണ്ടന്നാണ്; 


| (iii ) [ 4 ] -ാം ഉപവകുപ്പിൽ, “ അംഗങ്ങൾ" എന്ന പാന വാക്കിനു ഗോഷാ 
“ കട്ടറി ഒഴിക്കാം എന്ന വാക്കുകളും ചിഹ്നവും ചേർക്കേണ്ടതാണ്. 

5, 7 -ാം വകുപ്പിന്റെ വാദഗതി. പ്രധാന ആക്റ്റിന്റെ 7 -ാം വകുപ്പിൽ, “രണ്ട് 
എന്ന വാക്കിനു പകരം “ നാല്" എന്ന വാക്ക് ചേർക്കാണ്ടതാണ്. 


6, 11 - 0 വകുപ്പിന്റെ ഗതി. പ്രധാന ആക്റ്റിന്റെ 11 -ാം വകുപ്പിൽ, - 


- (1) നിലവിലുള്ള വകുപ്പ് 19 വകുപ്പിന്റെ( 13 -ാം ഉപവകുപ്പായി അക്കമി 
ടേണ്ടതും അങ്ങനെ അക്കമിട്ട ( 1) -ാം ഉപവകുപ്പിൽ “ 

എതെങ്കിലും അംഗമ " എന്ന 
പാരംഭ വാക്കുകൾക്ക് ശേഷം “6സെകട്ടറി ഒഴികെ" എന്ന വാക്കുകളും ചിഹ്നവും 
4 ചേർക്കേണ്ടതുമാണ്; 


- ( ii ) അപകാര അനക്കമിട്ട (1) -ാം ഉപവകുപ്പിനു ശേഷം താഴെപ്പറയുന്ന 
ഉപവകുപ്പ്ചേർക്കേണ്ടതാണ്. അതായത് 

- * ( 2) സെക്രട്ടറി സർക്കാരിന് താൽപ്പര്യമുള്ളിടത്തോളം കാലം 
ഉദ്യോഗം വഹിക്കേണ്ടതാണ്. ". 
- 1. 12 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിന്റെ 12 -ാം വകുപ്പിൽ, - 

- 13 [11 -ാം ഉപവകുപ്പിലെ, ( പാർ8 വാക്യത്തിന് പകരം താഴെപ്പറയുന്ന 
വാക്യങ്ങൾചേർക്കേണ്ടതാണ്, അതായത്: 


- 5 “ സർക്കാരിന് മെമ്പർ സെകട്ടറിയെ നിയമിക്കാവുന്നതും അദ്ദേഹം കമ്മീ 

ന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആഫീസർ ആയിരിക്കുന്നതുമാണ്. സർക്കാരിന് 
കമീഷനുമായി ആലോചിച്ച് ഈ ആക്റ്റിന്റെ ആവശ്യങ്ങൾക്കായുള്ളഅന്വേഷ 
ണങ്ങൾ നടത്തുന്നതിന് ഒരു ഡയറക്ടറെ കൂടി നിയമിക്കാവുന്നതാണ്. 

ഈ അകറ്റിനായി നൽകപ്പെടുന്ന ചുമതലകൾ നിർവ്വഹിക്കുന്നതിന് 
പുറമെ കമ്മീഷൻ നൽകുന്ന അത്തരം നിർദ്ദേശങ്ങൾ മെമ്പർ സെകട്ടറി , 
ഡയറക്ടറും നടപ്പിലാക്കേണ്ടതാണ്. " ; 

( ii ) [ 2 ] - 30 ഉപവകുപ്പിൽ, “ സേവന വ്യവസ്ഥകളും എന്ന വാക്കു 
കൾക്കു മുൻപായി " സെകട്ടറിയുടെയും " എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

8, 13 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിന്റെ 13 -ാം വകുപ്പിൽ, 
“അല്ലെങ്കിൽ ഡയറക്ടറെ സാബന്ധിച്ച് " എന്ന വാക്കുകൾക്കു പകരം “അല്ല 
ങ്കിൽ സെക്രട്ടറിയാ ഡയറക്ടറെയോ സംബന്ധിച്ച്" എന്ന വാക്കുകൾ 
ചേർക്കേണ്ടനാണ്പ 

9, 21 -ാം വകുപ്പിന്റെ ഭേദഗതി - ( പധാന ആകറ്റിന്റെ 21 -ാം വകുപ്പിൽ 
“ ഡയറക്ടറുടെ ഒപ്പ്" എന്ന വാക്കുകൾക്കു പകരം “ കട്ടറിയുടെ ഒപ്പ്" എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 10, 28 - 30 വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന സ്റ്റിന്റെ 28 -ാം വകുപ്പിൽ, ( എ 
ഖണ്ഡത്തിൽ, " ഡയറക്ടറുടെ സേവന വ്യവസ്ഥകൾ” എന്ന വാക്കുകൾക്ക് 
പകരം “ സെക്രട്ടറിയുടെയും ഡയറക്ടറുടെയും സേവന വ്യവസ്ഥകൾ എന്ന 
വാക്കി ചേർക്കാനാണ്. 
11, നിലവിലുള്ള കമ്മീഷനെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ . 

( 1 ) (പധാന ആക്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിലോ 
അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെഏതെങ്കിലും വിധി ന്യാ ന ത്തിലോ 
ഡികിയിലോഉണ്ടാവില്ലല്ലോ എന്നുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റ് പാബ് 
ല്യ ത്തിൽ വന്ന തിയ തിയിൽ ( പധാന അകറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം 
രൂപവൽക്കരിച്ച് നിലവിലുള്ളകമീഷനിലെ ചെയർ പേഴ്സനും അംഗങ്ങളും ഈ 

കിനാനി വാവരുടെ നാവിക , സാനit frഴിമാ11ലി കാപ്പ 
ടേണ്ടതാണ്. 

- " [ 2 ] ഈ ആക്റ്റിനാൽ ഒൗദ്യാഗിക സ്ഥാനം ഒഴിയേണ്ടിവന്ന കമീഷ 
നി ചെയർപേഴ്സനു നാഗങ്ങൾക്കും ! ! Tapr?തിപോലെ അവർ മീ 
പനിലഉയrds| TT :Hങ്ങളാ യാ നാഗിക സ്ഥാനം വഹിച്ചി 
തുന്ന കാലയളവിലേക്ക്മാതാ ഒാണറേറിയവും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ 
അർഹതയുണ്ടായിരിക്കുന്നതും അവരുടെ അവശേഷിച്ച ഒൗദ്യോഗിക കാലയള 
വിലേക്ക് ഓണ റി യ ത്തിനോ ( ല വൻസിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ 
അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല . 


( 3 ) ഈ ആക്റ്റ് ( പാബല്യ ത്തിൽ വന്ന തീയ തി യിൽ, ക യി ഷിൻ 
മുൻപാകെ നിലനിന്നിരുന്ന തീർപ്പാക്കാത്തതുമായ എല്ലാ അന്വേഷണങ്ങളും 
എൻകയറികളും മറ്റു നടപടിക്രമങ്ങളും ഈ ആക്റ്റ് പ്രകാരം 23ാറി ചെന്നിത 
പധാന അകറ്റ് ( പകാർ രൂപവൽക്കരിച്ച കമ്മീഷനിലേക്ക് മാറ്റേണ്ടതും ആയത് 
AL1Hill LHI പാടി 1 വി. പി . 11 I ELETTI 


12, റദ്ദാക്കലും ഒഴിവാക്കിലും, 2007 - ലെ കേരള വനിതാ കമ്മീഷൻ ( ദ 
ഗതി) ഒാർഡിനൻസ് ( 2010 - ലെ 42 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- [ 2 ] അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ (Tim (പന്ന ൽ ഒാർഡിനൻസ് 
പാ (ETHറി 
ക പ്പട്ട ( പധാന വിഷിഴിൽ 14 ITH A 

യി 
44 :34പ്പെടുന്ന 10 ആയിഎങ്കിലും കാര്യമോ എടുത്താലോ എടുത്തതായി 
കരുതിപ്പെടുന്ന വ്യ ! - Dിലും നടപടി. ഇൗ അകറ്റിനാൽ തി 
ചെയ്ൽ ( പാരമുള്ള പ്രധാന ആക്റ്റ് പ്രകാരം ചെയ്തപ്പോൾ എടുത്താനോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 


നി 


മ 


വി . കെ . ശ്രീകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


iPC . 33, 22, 2018 S1 - 2 


